- O 


Regn . No. KERBIL /2012 /45073 

dated 5 -9 - 2012 with RNI 
| Reg. No . KL / TV ( N )/634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


(RE 


GOVERNM 


കേരള 


കാർ 


ള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 5 


2016 ആഗസ്റ്റ് 16 
16th August 2016 
1191 കർക്കടകം 32 
32nd Karkadakam 1191 


നമ്പർ 


Vol. V 


No . 


Thiruvananthapuram, 

Tuesday 


1938 ശാവണം 25 
25th Sravana 1938 


PART III 
Labour Department 


NOTICES 

- (1 ) 
No. P . 79/2016 . 

21st July 2016. 
Whereas , the Executive Engineer, Electrical Division , 
Thiruvananthapuram has deposited with this Court a sum 
of 7 ,93 ,240 ( Rupees Seven lakh ninetythree thousand 
two hundred and fourty only ) as compensation to be 
distributed to the dependents of the deceased 
Sri Ajikumar, who met with a fatal accidentwhile employed 
under the Kerala State Electricity Board and whereas it is 
reported that 
- 1. Smt. Seena, S . S. Mandiram , 

Wife 
Anathalavattom , 
Kadakkavur, 

Thiruvananthapuram 
2 . Kumari Akhila 

Minor Daughter 
3. Master Akhil 

Minor Son 


are his only dependents as defined under Section 2 (1) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above. Claims preferred thereafter will not be considered . 


-- കെ . എ സ് . ഇ . ബി . തിരു വ ന ന്ത പുരത്തിന്റെ കീഴിൽ 
ജോലി നോക്കിവരവേ അ പ ക ടമുണ്ടായി മര ണ മടഞ്ഞ 
ശീ . അജികു മാ റിന്റെ ആശിതർക്ക് എംപ്ലോയീസ് 
കോ മ്പ ൻ സേ ഷ ന ന ൽ കു ന്ന തി നാ യി 7 ,93, 2 4 0 
(ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപത് 
രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടി വച്ചിരിക്കു ന്നു . 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


Father 


4. Sri Gopi 
5. Smt. Retnamma 


Mother 


409 


16th AUG. 2016] 


LABOUR DEPARTMENT 


92 


മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെ 
ആശ്രിതർ എന്ന് മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ ഉൾപ്പെടുന്ന 
വരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളി യി ക്കേ ണ്ട തും അവധി കഴി ഞ്ഞുള്ള ഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


1. ശ്രീമതി സീന, എസ്. എസ്. മന്ദിരം , ഭാര്യ 

ആനത്തലവട്ടം, 
കടയ്ക്കാവൂർ, 

തിരുവനന്തപുരം 
2. കുമാരി അഖില 

മൈനറായ മകൾ 
3. മാസ്റ്റർ അഖിൽ 

മൈനറായ മകൻ 
4 . ശ്രീ ഗോപി 

പിതാവ് 
5. ശ്രീമതി രത്നമ്മ 

മാതാവ് 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളി യി ക്കേ ണ്ട തും അവധി ക ഴി ഞ്ഞുള്ള ഹർജി കൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


(3) 
No, P. 1894/ 2014, 

22nd July 2016. 
Whereas , Devisional Manager , National Insurance 
Company , Kollam has deposited with this Court a sum of 
- 3, 79,120 ( Rupees Three lakhs seventy nine thousand 
one hundred and twenty only ) as compensation to be 
distributed to the dependents of the deceased 
Sri T. Jayaprasad, who met with a fatal accidentwhile 
employed under the Loanan , s/o Varghese, Puthuval 
Purayidam , Kollam and whereas it is reported that 
-- 1. Smt. Shahina, Attor Kizhakkathil, Wife 

Lekshminagar - 153 , 
Uliyacovil P . 0 ., 
Kollam 


( 2 ) 


2 . Shijitha 


Daughter 


3. Shijith 


Son (died on 
21-5-2011 ) 


4 . Sri Bhaskaran 


Father (died on 

27 -7 -2005) 


No. P . 634/ 2016 . 

21st July 2016. 
- Whereas, the Chief Executive , Kerala Headload 
Workers Welfare Board has deposited with this Court a 
sum of 2 ,92,853 (Rupees Two lakh ninety two thousand 
eight hundred and fifty three only) as compensation to be 
distributed to the dependents of the deceased 
Sri M . Soman , who met with a fatal accident while 
employed under the Kerala Headload Workers Welfare 
Board and whereas it is reported that 
Smt. G . Susheela , AMC- 25 ( VII /203), Wife 

Pandaravila Veedu , 
ACAC Nagar, 
Attingal P. 0 ., 

Thiruvananthapuram 
is his only dependent as defined under Section 2 ( 1) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the person mentioned 
above . Claims preferred thereafter will not be considered . 

കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെ യർ 
ബോർഡിന്റെ കീഴിൽ ജോലിനോക്കിവരവെ അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . എം . സോമന്റെ ആശ്രിതർക്ക് എംപ്ലോയീസ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി - 2,92,853 (രണ്ട്ലക്ഷത്തി 
തൊണ്ണൂറ്റിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് രൂപ മാത്രം) 
ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു .അന്വേഷണം നടത്തിയതിൽ 
ടിയാന്റെ ആശ്രിതയായി 
ശ്രീമതി ജി. സുശീല , എ . എം . സി.-25 

ഭാര്യ 
( VII/203 ), 
പണ്ടാരവിള വീട്, 
ACAC നഗർ, 
ആറ്റിങ്ങൽ പി . ഒ ., 
തിരുവനന്തപുരം 


5 . Smt. Thankamma, Pulari , 

Mother 
Near Society Junction , 
Kudavoor P. 0 ., 

Thiruvananthapuram . 
are his only dependents as defined under Section 2 (1) (d ) 
of the Employee s Compensation Act. Any others who 
claim to be the dependents of the deceased should 
within 15 days of the publication of this notice in the 
Kerala Government Gazette prefer their claim in writing 
before me and prove the same. If no such claims are 
received within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above . Claims preferred thereafter will not be considered . 

- ശ്രീ . ലോനൻ, s/ o വർഗ്ഗീസ്, പുതു വൽ പുര യിടം, 
കൊല്ലം, എന്ന യാ ളുടെ കീഴിൽ ജോലി നോക്കിവരവെ 
അപകടമുണ്ടായി മരണ മടഞ്ഞ ശ്രീ . റ്റി . ജയപ്രസാദിന്റെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 
- 3,79,120 (മൂന്ന് ലക്ഷത്തിഎഴുപത്തൊൻപതിനായിരത്തി 
നൂറ്റി ഇരുപത് രൂപ മാത്രം) ഈ ആഫീ സിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 


410 


16th AUG 2016 


LABOUR DEPARTMENT 


93 


കമ 


പേര് 


മേൽവിലാസം 


നമ്പർ 


1. ശ്രീമതി ഷാഹിന, ആറ്റൂർ കിഴക്കതിൽ, ഭാര്യ 

ലക്ഷ്മി നഗർ - 153, 
ഉളിയക്കോവിൽ പി . ഒ ., 
കൊല്ലം 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


- 1 കല്യാണിക്കുട്ടി 


ഭാര്യ 


വക്കാവ്, 


2 . ഷിജിത 


മകൾ 


ചക്കാന്തറ, 

നെന്മാറ പി . ഒ ., 
പാലക്കാട്- 678 508 


3 . ഷിജിത്ത് 


മകൻ 


( 21- 5 - 2011- ൽ 


2 മഞ്ജുഷ @ മഞ്ജു മകൾ 


മരണപ്പെട്ടു ) 


3 കമലം 


മാതാവ് 


4. ശ്രീ . ഭാസ്കരൻ 


പിതാവ് 
(27 -7 - 2005 - ൽ 
മരണപ്പെട്ടു ) 


4 ഉണ്ണികൃഷ്ണൻ 


പിതാവ് 


മാതാവ് 


5 . ശ്രീമതി തങ്കമ്മ, പുലരി, 

സൊസൈറ്റി 
ജംഗ്ഷന് സമീപം, 
കുടവൂർ പി. ഒ., 
തിരുവനന്തപുരം 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടി വച്ച നഷ്ട പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
ലഭിക്കുന്ന അവ കാ ശ വാദ ങ്ങൾ ഒന്നുംതന്നെ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


എന്നിവർ മാത്രമേഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച് നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി. 
തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്ക 
പ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


( 2) 


നമ്പർ ഇ . സി . സി . 153/ 2014 . 


2016 ജൂ 


ലൈ 26. 


Office of the Industrial 
Tribunal, Kollam. 


( Sd.) 
For Employees Compensation 

Commissioner 


ബ്ലൂ ചിപ് സ് മെൻ സ് & ഇൻ ഡ സ്ട്രീസ് എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലിചെയ്തുവരവെ 26- 8- 2011- ന് 
അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശിവൻ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി നാഷണൽ 
ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് - 5, 84 ,800 ( അഞ്ചുലക്ഷത്തി 
എൺപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ മാത്രം) ഈ കോടതി 
മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ട് 1923 - 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെമരണസമയത്തെ ആശ്രിതരായി ചുവടെ 
ചേർത്തിരിക്കുന്ന പട്ടിക യിൽ ഉൾപ്പെടു ന്ന വർ മാത്രമേ 
ഉള്ളൂ വെന്ന് അ സി സ്റ്റന്റ് ലേബർ ഓഫീസർ, ഒറ്റപ്പാലം 
അന്വേഷണം നടത്തിറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


നോട്ടീസ് 


നമ്പർ ഇ . സി . സി . 58 / 2015 . 


2016 ജൂ 


ലൈ 25. 


ക്രമ 


പേര് 


മേൽവിലാസം 


നമ്പർ 


മരണമടഞ്ഞ 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


- 1 ദേവയാനി, കെ . 


ഭാര്യ 


ശ്രീ. ജി . വി . ജേക്കബ്, ഗോപുരത്തിങ്കൽ, അങ്കമാലി എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലിചെയ്തുവരവെ 30 - 3- 2010 - ന് 
അപകടം സംഭവിച്ച് മരണമടഞ്ഞ മണി @ മണികണ്ഠൻ 
എന്ന തൊഴിലാ ളിയുടെ ആശിതർക്ക് നഷ്ട പ രി ഹാരം 
നൽകുന്നതിനായി റിലയൻസ് ഇൻഷുറൻസ് കമ്പനി 8,23, 351 
(എട്ടുലക്ഷത്തി ഇരുപത്തിമൂന്നായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് 
രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടി വച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ട്1923 - 2 (1) ( ഡി ) 
വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെമരണസമയത്തെ 
ആശിത രായി ചുവടെ ചേർ ത്തി രി ക്കുന്ന പട്ടി ക യിൽ 
ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അന്വേഷണം നടത്തിറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


കളത്തിൽപ്പടി ഹൗസ്, 
ചെറുകോട് പി. ഒ., 
വല്ലപ്പുഴ, 
പാലക്കാട് 


2 കോച്ചി, കെ . 


മാതാവ് 


3 പാറുക്കുട്ടി 


അവിവാഹിതയായ 
സഹോദരി 


411 


16th AUG. 2016] 


LABOUR DEPARTMENT 


94 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, കൊടുങ്ങല്ലൂർ അന്വേഷണം 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

നടത്തിറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 

പേര് മരണമടഞ്ഞ 

മേൽവിലാസം 
എന്റെമുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 

തൊഴിലാളിയുമായുള്ള 

ബന്ധം 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 

ശ്രീമതി പത്മാവതി ഭാര്യ പൊന്മനാട്ട് വീട്, 
കെട്ടിവച്ച നഷ്ട പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 

പെരിഞ്ഞനം പി. ഒ ., 

തൃശ്ശൂർ- 680 686 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
ലഭിക്കുന്ന അവകാശ വാദ ങ്ങൾ ഒന്നുംതന്നെ യാതൊരു 

ഇപ്രകാരമുള്ളആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 

മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം 

എന്റെമുമ്പാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
നമ്പർ ഇ .1/ 386 / 2016. 

2016 ജൂ ലൈ 26. 

ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം 
-- കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ 

യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ 
ബോർഡിന്റെ കീഴിൽ ജോലി ചെയ്തുവരവെ 11 - 5 - 2013 - ന് 

കെട്ടിവച്ച നഷ്ട പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
അ പ ക ട ം സംഭ വിച്ച് മ ര ണ മ ട ഞഞ്ഞ പി . ആർ. വാസു 

വ്യക്തിക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . അ തിനു ശേഷം 
എന്ന തൊഴിലാ ളിയുടെ ആശ്രിതർക്ക് നഷ്ട പരിഹാരം 
നൽകു ന്ന തി നായി ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് 

ലഭിക്കുന്ന അ വ കാ ശവാദ ങ്ങൾ ഒന്നുംതന്നെ യാതൊരു 
2,57, 539 (രണ്ടുലക്ഷത്തി അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി - കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
മുപ്പത്തിയൊൻപത് രൂപ മാത്രം) ഈ കോടതി മുമ്പാകെ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക് 

( ഒപ്പ്) 
1923 - 2 (1 ) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച് പ്രകാരം വ്യാവസായിക 

കമ്മീഷണർ, 
ടിയാന്റെമരണസമയത്തെ ആശിതയായി ചുവടെ ചേർത്തി ട്രൈബ്യൂണലിന്റെ 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
രിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് - കാര്യാലയം, പാലക്കാട്. ( വ്യാവസായിക ട്രൈബ്യൂണൽ). 


412 


